Regn . No. KERBIL / 2012 / 45073 
- dated 5 - 9 - 2012 with RNI 
| Reg. No. KL /TV ( N )/634/ 2018 - 20 


കേരള സർക്കാർ 
Government of Kerala 

2019 


सत्यमेव जयते 


91 


IT 


GOVERNO 


കേര 


ാർ 


ള സർക്ക 
NMENT OF 


F KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2019 ഒക്ടോബർ 8 
- 8th October 2019 

1195 കന്നി 22 
22nd Kanni 1195 
1941 ആശ്വിനം 16 
16th Aswina 1941 


Vol. VIII 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


8th OCT. 2019 ] 


COMMISSIONERATE OF LAND REVENUE 


8973 


1 


കമ 


കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
നമ്പർ എ3-10157 / 2019. 

2019 സെപ്റ്റംബർ 18 . 

ലളിത , എം . പി . 

ഭാര്യ - 67 
- കാർത്തികപ്പള്ളിതാലൂക്കിൽ കുമാര പുരം വില്ലേജിൽ 

2 പ്രിയങ്ക ഷാജി 

മകൾ 
പാ ത്ത പ ളളി വടക്ക് മുറിയിൽ കണ ത്തറ വീട്ടിൽ 

3 പ്രതീക് ഷാജി 

മകൻ 
എസ്. ബി. സുമതി ടിയാളുടെ ഭർത്താവ് എസ്. സോമനാഥൻ 

- പരേ ത ന്റെ മാതാ പി താ ക ൾ ജീവിച്ചിരിപ്പില്ല . 
നായർ മരണപ്പെട്ടുപോയി എന്നും വിവിധ ആവശ്യങ്ങൾക്കായി 

ആകയാൽ ടിയിൽ പരേതനായ ഷാജി, റ്റി . ഡി . -യുടെ 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽക ണമെന്നും കാണിച്ച് നിയ മാ നു സത അ വ കാശികൾ മേൽ പറ ഞ്ഞ 3 പേർ 
ബോധിപ്പിച്ച അപേക്ഷയിൻ മേൽ കുമാ ര പുരം വില്ലേജ് മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആഫീസർ മുഖേന അന്വേഷണവും അവകാശ വിചാരണയും 

ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 

ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
നടത്തിയതിൽ ടിയിൽ എസ്. സോമനാഥൻ നായർ 23- 7 -2019- ൽ 

കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
മരണപ്പെട്ടുപോയി എന്നും ഹിന്ദു പിൻതുടർച്ചാവകാശ നിയമ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും 
പകാരം പരേതന് താഴെ പറ യു ന്ന വരാണ് അ വ കാ ശി തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 
കളായിട്ടുളളതെന്നും അറിവായിട്ടുണ്ട്. 

താലൂക്കാഫീസ്, 

( ഒപ്പ്) 
കാർത്തികപ്പള്ളി. 

തഹശീൽദാർ. 
പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ ബന്ധം 

Ambalapuzha Taluk 
1 എസ്. ബി . സുമതി ഭാര്യ 

പരസ്യം 
എസ്. സീതാലക്ഷ്മി മകൾ 
എസ്. സുരേഷ് - മകൻ 
നമ്പർ എ4- 6075 / 2019. 

2019 ആഗസ്റ്റ് 2. 
- എസ്. സതീഷ് 

അ മ്പ ല പ്പുഴ താലൂ ക്കിൽ മണ്ണഞ്ചേരി വില്ലേജിൽ 
പരേത ന്റെ മാതാ പി താ ക്കൾ ജീവിച്ചിരിപ്പില്ല . - വെളിയിൽ വീട്ടിൽ പരമേശ്വരൻ, ടിയാന്റെ ഭാര്യ തങ്കമ്മ 
വിവിധ ആവശ്യങ്ങൾക്കായി അവകാശികളെ പ്രതിനിധീകരിച്ച് 

എന്നിവർ മരിച്ചുപോയെന്നും വിവിധ ആവശ്യത്തിന് അവകാശ 

സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതരുടെ മകൻ ബിജു 
ഹാജരാകുന്നതിന് സുരേഷ്, എസ്.- നെ ചുമതലപ്പെടുത്തി 

സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
മറ്റു ള ള വർ മൊഴി നൽകി യിട്ടു ണ്ട്. ആകയാൽ ടിയിൽ അന്വേ ഷണം നട ത്തി യ തിൽ ടിയാളുകൾ യഥാ കമം 
പരേതനായ എസ്. സോമനാഥൻ നായർ- ന്റെ നിയമാനുസൃത 25 - 12 - 2007 , 22 - 2- 2011 എന്നീ തീയതികളിൽ മരിച്ചുപോയെന്നും 
അ വ കാശികൾ മേൽപറ ഞ്ഞ 4 പേർ മാത്ര മാ ണെന്ന് 

പരേതരുടെ അവകാശികളായി താഴെ പറയുന്ന പത്ത് പേരാണ് 

ഉള്ളതെന്നും അറിവായിരിക്കുന്നു. 
കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപംഉള്ളപക്ഷം ആയത് ഈ പരസ്യം 

ക്രമ പേര് 

പരേതരുമായുള്ള വയസ് 

നമ്പർ 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം കാർത്തികപ്പള്ളി 

ബന്ധം 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം 

രേണുക 

മകൾ 
ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും 

പൊന്നപ്പൻ 

മകൻ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 

ശോഭ 

മകൾ 
പുഷ്പൻ 

മകൻ 
ബൈജു 
ഓമന 

മകൾ 
നമ്പർ എ3- 9409 / 2019 . 

2019 സെപ്റ്റംബർ 3. 

ബിജു 

മകൻ 
- കാർത്തികപ്പള്ളിതാലൂക്കിൽ ആറാട്ടുപുഴ വില്ലേജിൽ മംഗലം 

ഷീബ മരണപ്പെട്ട മകൻ 
മുറിയിൽ തറയിൽ പുതുവൽ വീട്ടിൽ പ്രതീക് ഷാജി ടിയാന്റെ 

മഹേശന്റെ ഭാര്യ 
പിതാവ് ഷാജി, റ്റി . ഡി . മരണപ്പെട്ടുപോയി എന്നും വിവിധ 

മനീഷ് 

മകൻ 
ആ വ ശ്യ ങ്ങൾക്കായി ഒരു അവകാശ സർട്ടി ഫിക്കറ്റ് 

- മോനിഷ 

മകൾ 
നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ 

- മേൽപ്പറ ഞ്ഞ വരാണ് പരേതരുടെ അ വ കാശികൾ 
ആറാട്ടു പുഴ വില്ലേജാഫീ സർ മുഖേന അന്വേ ഷണവും ആണെന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
അവകാശ വിചാരണയും നടത്തിയതിൽ ടിയിൽ ഷാജി, റ്റി . ഡി . ആർക്കെങ്കിലും ആക്ഷേപമുളളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
11 - 7 - 2 019 - ൽ മരണപ്പെട്ടു പോയി എന്നും 

പ സിദ്ധ പ്പെടുത്തി 30 ദിവ സ ത്തിനു ള ളിൽ രേഖാമൂലം 
ഹിന്ദു 

അമ്പലപ്പുഴ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. 
പിൻ തു ടർച്ചാ വ കാശ നിയമപ കാ രം പര ത ന് താഴെ 

കാലാ വധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന 
പറയുന്നവരാണ് അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട്. ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


Gaz . No. 40 /2019 /DTP ( CLR ). 


റ്റാ 


8th OCT. 2019 ] 


COMMISSIONERATE OF LAND REVENUE 


8974 


നമ്പർ എ4- 6071 / 2019 . 2019 ആഗസ്റ്റ് 2. നമ്പർ എ4- 10192/ 2019. 

2019 ആഗസ്റ്റ് 2. 
അമ്പലപ്പുഴ താലൂക്കിൽ കരുമാടി വില്ലേജിൽ ലക്ഷ്മി അമ്പലപ്പുഴ താലൂക്കിൽ പറവൂർ വില്ലേജിൽ പുന്നപ 
വിലാസം വീട്ടിൽ ജഗദമ്മ എന്നവർ മരിച്ചുപോയെന്നും വിവിധ പദേ ശ ത്ത് കാർത്തിക വീട്ടിൽ പൊന്നമ്മ എന്ന വർ 
ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 

മരിച്ചു പോ യെന്നും വിവിധ ആ വ ശ്യ ത്തിന് അ വ കാ ശ 
പരേതയുടെ മകൾ വത്സല സമർപ്പിച്ച അപേക്ഷയിൻമേൽ 

-- സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതയുടെ ഭർത്താവ് 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 

പി . ചന്ദ്രശേഖരൻ നായർ സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 
ടിയാൾ 21 -4- 2019 -ാം തീയതി മരിച്ചുപോയെന്നും പരേതയുടെ 

ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
അവകാശികളായി താഴെ പറയുന്ന മൂന്ന് പേരാണുള്ളതെന്നും 

ടിയാൾ 27 - 8- 2018 -ാം തീയതി മരിച്ചുപോയെന്നും പരേതയുടെ 

അവകാശികളായി താഴെ പറയുന്ന മൂന്ന് പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 

അറിവായിരിക്കുന്നു . 
കമ - പേര് പരേതയുമായുള്ള വയസ് 

ക്രമ പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
നമ്പർ 

ബന്ധം 
വസന്ത മകൾ 

- പി . ചന്ദ്രശേഖരൻ നായർ ഭർത്താവ് - 75 
- 2 വത്സല 

- 2 - പാലത് 

മകൾ 
ശ്യാമള 

പ്രേംകുമാർ 
മേൽപ്പറഞ്ഞവരാണ് പരേതയുടെ അവകാശികളാണെന്ന് 

മേൽപ്പറഞ്ഞവരാണ് പരേതയുടെ അവകാശികളാണെന്ന് 
ഉ ള്ള തിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കു ന്ന തിൽ 

ഉ ള്ള തിന് അവകാശ സർട്ടി ഫിക്കറ്റ് കൊടുക്കു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുളളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 

ആർക്കെങ്കിലും ആക്ഷേപമുളളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ സിദ്ധ പ്പെടുത്തി 30 ദിവ സ ത്തിനുള്ളിൽ രേഖാമൂലം 

( പ സിദ്ധ പ്പെടുത്തി 30 ദിവ സ ത്തിനുള്ളിൽ രേഖാ മൂലം 
അമ്പലപ്പുഴ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. അമ്പലപ്പുഴ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. 
കാലാ വധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന കാലാ വധി കഴിഞ്ഞാ ത പാൽ മാർഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


- 


51 


ച 


നമ്പർ എ4-10234 / 2019. 


- 2019 ആഗസ്റ്റ് 24. 


നമ്പർ എ4- 10246/ 2019. 


2019 ആഗസ്റ്റ് 30. 


അ മ്പ ല = ഴ താലൂ ക്കിൽ കോമ ള പ രം വില്ലേജിൽ 
പുത്തൻപുരയ്ക്കൽ വീട്ടിൽ ഗൗരി, കെ . എന്നവർ മരിച്ചു 
പോയെന്നും വിവിധ ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് 
ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേത യുടെ മകൻ പങ്ക ജൻ, എ . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൾ 19 - 7 - 2019 -ാം തീയതി 
മരിച്ചു പോയെന്നും പരേതയുടെ അവകാശികളായി താഴെ 
പറയുന്ന രണ്ട് പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


അ മ്പ ല പ്പുഴ താലൂക്കിൽ കോമ ള പ രം വില്ലേജിൽ 
വിജ യ ഭ വനിൽ ഗോപാല കൃ ഷ്ണൻ എന്നയാൾ മരിച്ചു 
പോയെന്നും വിവിധ ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ ഭാര്യ വിജയമ്മ സമർപ്പിച്ച് 
അപേ ക്ഷ യിൻ മേൽ ബന്ധ പ്പെട്ട വില്ലേജാഫീ സർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 22 - 4- 2019 -ാം തീയതി 
മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്ന മൂന്ന് പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


- പേര് 


കമ 


പേര് 


പരേതയുമായുള്ള വയസ് 

ബന്ധം 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ 


വിജയമ്മ 


ഭാര്യ 


- 1 


പി . സുരേന്ദ്രൻ 


മകൻ 


62 


വിജി 


മകൾ 


- 2 


എ . പങ്കജൻ 


വിജു 


മകൻ 


- മേൽപ്പറഞ്ഞവരാണ് പരേതയുടെ അവകാശികളാണെന്ന് 
ഉ ള്ള തിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുളളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ സിദ്ധ പ്പെ ടുത്തി 30 ദിവ സ ത്തിനുള്ളിൽ രേഖാമൂലം 
അമ്പലപ്പുഴ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. 
കാലാ വധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


- മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളാണെന്ന് 
ഉ ള്ള തിന് അ വ കാശ സർട്ടിഫിക്കറ്റ് കൊടുക്കു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുളളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ സിദ്ധ പ്പെടുത്തി 30 ദിവ സ ത്തിനു ള ളിൽ രേഖാമൂലം 
അമ്പലപ്പുഴ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. 
കാലാ വധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


8th OCT. 2019 ] 


COMMISSIONERATE OF LAND REVENUE 


8975 


Cherthala Taluk 

പരസ്യം 


( 1) 


നമ്പർ എ4- 10202 / 2019 . 

2019 ആഗസ്റ്റ് 2. 
അമ്പലപ്പുഴ താലൂക്കിൽ ആലപ്പുഴ പടിഞ്ഞാറ് വില്ലേജിൽ 
ബീച്ച് വാർ ഡ് പദേ ശ ത്ത് കളപ്പൂ ര യ് ക്കൽ വീട്ടിൽ 
സന്തോഷ് കുമാർ, കെ . സി. എന്നയാൾ മരിച്ചുപോയെന്നും 
വിവിധ ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതന്റെ ഭാര്യ ശീജ , പി . ആർ. സമർപ്പിച്ച 
അ അ ക്ഷ യിൻ മേൽ ബന്ധ പ്പെട്ട വില്ലേജാഫീ സർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 24 - 6 - 2019 -ാം തീയതി 
മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്ന നാല് പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ 


മാതാവ് 


ഭാര്യ 


സതീഭായി 
ശ്രീജ , പി . ആർ. 
മാളവിക 
മയൂഖ 


മകൾ 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളാണെന്ന് 
ഉ ള്ള തിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ സിദ്ധ പ്പെടുത്തി 30 ദിവ സ ത്തിനുള്ളിൽ രേഖാമൂലം 
അമ്പലപ്പുഴ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. 
കാലാ വധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


(7 ) 


നമ്പർ എഫ്4 - 14049 / 2019 . 

2019 ആഗസ്റ്റ് 22. 
- ചേർത്തല താലൂക്കിൽ തണ്ണീർമുക്കം വടക്ക് വില്ലേജിൽ 
പുളിക്കൽ വീട്ടിൽ സംഗമിത്ര എന്നവർ 27 - 4 - 2019 -ാം തീയതി 
മര ണപ്പെട്ടു വെന്നും പരേ ത യുടെ നിയമാ നു സ ത 
അവകാശികളെ കാണിക്കുന്നതിന് വിവിധ ആവശ്യങ്ങൾക്ക് 
ഹാജരാക്കുന്നതിന് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതയുടെ മകൻ പി . കെ . ഗോപി സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴിഅന്വേഷണം 
നടത്തിയതിൽ ടി സംഗമിത്ര എന്നവർ 27 - 4 - 2019 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതയുടെ അവകാശിയായി താഴെ 
പറയുന്ന ഒരാൾ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 

(പരേതയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പില്ല .) 
പേര് പരേതയുമായുള്ള വയസ് 

ബന്ധം 
പി . കെ . ഗോപി മകൻ 

- 45 
മേൽപ്പറഞ്ഞയാളാണ്പരേതയുടെഅവകാശിയെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചേർത്തല തഹശീൽദാർ 
മുമ്പാകെ ഹാജരാ കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

( 2 ) 
നമ്പർ എഫ്4 - 13046 /2019 . 

2019 ആഗസ്റ്റ് 19 . 
- ചേർത്തല താലൂക്കിൽ അരൂർ വില്ലേജിൽ കൂട്ടുങ്കൽ 
നികർ ത്തിൽ വീട്ടിൽ ഐഷ ഉമ്മ എന്ന വർ 1 - 7 - 2010 -ാം 
തീയതി മരണപ്പെട്ടുവെന്നും പരേതയുടെ നിയമാനുസൃത 
അവകാശികളെ കാണിക്കുന്നതിനും വിവിധ ആവശ്യത്തിലേക്ക് 
ഹാജരാക്കുന്നതിന് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട്പരേതയുടെ ചെറുമകൻ ഷാൻ മുഹമ്മദ് സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴിഅന്വേഷണം 
നടത്തിയതിൽ ടി ഐഷ ഉമ്മ എന്നവർ 1- 7 - 2010 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതയുടെഅവകാശികളായി താഴെ പറയുന്ന 
5 (അഞ്ച്) പേർ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
- (പരേതയുടെ മാതാപിതാക്കൾ, ഭർത്താവ് എന്നിവർ 

ജീവിച്ചിരിപ്പില്ല .) 
കമ 

പരേതയുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
സുഹറ 

മകൾ 
നസീമ 
ആസിയ ഉമ്മ മരണപ്പെട്ട മകൻ 

- മുഹമ്മദിന്റെ ഭാര്യ 
4 ഷാൻ മുഹമ്മദ് 

മകൻ 
ഷനൂജ 

മകൾ 
മേൽ പ്പ റ ഞ്ഞ വരാണ് പരേ ത യുടെഅവകാശികളെ 
ന്നു ള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടു ക്കു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചേർത്തല 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 
താലൂക്കാഫീസ്, 

( ഒപ്പ്) 
ചേർത്തല. 

തഹശീൽദാർ. 


നമ്പർ എ4- 10267 / 2019. 

2019 സെപ്റ്റംബർ 18 . 
- അ മ്പ ല പ്പുഴ താലൂ ക്കിൽ പഴ വീട് വില്ലേജിൽ 
തിരുവമ്പാടി പ്രദേശത്ത്കൃഷ്ണകൃപ, കൊട്ടാരപറമ്പ് വീട്ടിൽ 
ലളി ത , കെ . എന്ന വർ മരിച്ചു പോ യെന്നും വിവിധ 
ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേ തയുടെ മകൾ ശ്രീരേഖ രമണൻ സമർപ്പിച്ച 
അ അ ക്ഷയിൻ മേൽ ബന്ധ പ്പെട്ട വില്ലേജാഫീ സർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൾ 9 - 6 - 2019 -ാം തീയതി 
മരിച്ചുപോയെന്നും പരേതയുടെ അനന്തരാവകാശിയായി താഴെ 
പറയുന്ന ഒരാളാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


പേര് 


പേര് 


വയസ് 


പരേതയുമായുള്ള 

ബന്ധം 


ശ്രീരേഖ രമണൻ 


മകൾ 


25 . 


മേൽപ്പറഞ്ഞിട്ടുള്ളവരാണ് പരേതയുടെ അനന്തരാവകാശി 
എന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ സിദ്ധ പ്പെടുത്തി 30 ദിവ സ ത്തിനുള്ളിൽ രേഖാമൂലം 
അമ്പലപ്പുഴ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. 
കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്, 
അമ്പലപ്പുഴ. 


( ഒപ്പ്) 
തഹശീൽദാർ. 


91 


